Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


GOVERN 


കര 


രള സർ 


ർക്കാർ 


WENT OF 


KERALA 


11 


- 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ഒക്ടോബർ 13 
- 13th October 2015 

1191 കന്നി 27 
27th Kanni 1191 
1937 ആശ്വിനം 21 
21st Aswina 1937 


Vol . IV 


| 


No . ) 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ 

നോട്ടിഫിക്കേഷൻ 
നമ്പർPW6| 44633 / 14 . 

- 2015 ജൂൺ 22 . 
വിഷയം: - കൊല്ലം നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം 

46 -ാം ഡിവിഷനിലെ ന്യൂകോളനിയിലെ 
നിരകെട്ടിടങ്ങൾ മാത്രമുള്ള കോളനിയായി 
നോട്ടിഫൈ ചെയ്യുന്നത് സംബന്ധിച്ച്. 


- കൊല്ലം നഗര സഭയിലെ 46 -ാം നമ്പർ പള്ളിത്തോട്ടം 
ഡിവിഷനിലെ KPN റോഡിൽ നിന്നും തുടങ്ങി കൊടിമരം 
ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പടിഞ്ഞാറ് ഭാഗം വരെ നിര 
കെട്ടിടങ്ങൾ മാത്രം അനുവദനീയ തെരുവായി നോട്ടിഫൈ 
ചെയ്യുന്നതിന് 17 - 3 - 2015 - ലെ ബഹു . നഗരസഭാ കൗൺസിൽ 
തീരു മാ ന മെ ടു ത്തിട്ടു ണ്ട് . ടി വിഷ യ ത്തിൽ 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഒരു മാസത്തിനുള്ളിൽ 
കൊല്ലം നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി. 


സൂചന : - ബഹു . നഗ ര സ ഭാ കൗൺ സി ലിന്റെ 

- 17 - 3 - 2015- ലെ 42 -ാം നമ്പർ തീരുമാനം. 


